| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2009 


1 


GOVERNU 


- 


കം 


ee . 


" സാ 


MENT OF 


KERALA 


न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th May 2009 
| 2009 മേയ് 5 


No . 


Vol. LIV 1 
വാല്യം 54 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18 


നമ്പർ 


15th Vaisakha 1931 
1931 വൈശാഖം 15 


PART III 


Irrigation Department 


ലഘദർഘാസ് പരസ്യം 


- ( 1) 


നമ്പർ ഡി . ബി . 90 / 2009. 


2009 ഏപ്രിൽ 21. 


6,250 


കേരള ഗവർണ്ണർക്കു വേ ണ്ടി കല്ലട ജല സേചന 
പദ്ധതിയുടെ ഇടതുകര സബ് ഡിവിഷൻ നമ്പർ- 19, കൊട്ടിയം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പവ്യ ത്തി കൾക്ക് കേരള പൊതു മ രാ മത്ത്/ ജല സേചന 
വകു പ്പിലെ എ , ബി , സി , ഡി എന്നീ വിഭാഗത്തിൽപ്പെട്ട 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 
ദർ ഘാ സു കൾ പ്രവൃത്തിയുടെ പേര്, ദർഘാസ് നമ്പർ 
മുതലായവ ആലേഖനം ചെയ്ത മുദ്രവച്ച കവറു ക ളിൽ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ താഴെ ഒപ്പിട്ടിട്ടുള്ള 
അധികാരിയുടെ ആഫീസിൽ നിശ്ചിത തീയതി വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകുന്നേരം 
3.30 മണിക്ക് തൽസമയം ഹാജരുള്ള കാരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമാണ്. 


2 2 / എ . ഇ . ഇ ./ 2009 - 10 - കെ . ഐ . പി. എ ൽ. ബി . 

കൊട്ടിയം ബ്രാഞ്ച് കനാൽ ചെയിനേജ് 18300 
മീറ്റർ മുതൽ 18755 മീറ്റർ വരെയുള്ള അറ്റകുറ്റ 
പണികൾ - രൂപ 2, 49 ,272 
3 3/ എ . ഇ . ഇ ./ 2009 -10 - - കെ . ഐ . പി . എൽ. ബി. 

കല്ലുവാതുക്കൽ ഡിസ്ട്രിബ്യൂട്ടറിയുടെചെയിനേജ് 
0 മീറ്റർ മുതൽ 3505 മീറ്റർ വരെയുള്ള അറ്റകുറ്റ 
പണികൾ - രൂപ 1,49, 859 


3 ,750 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


അധിക ദർഘാസ് പ്രമാണത്തിന്റെ വില --രൂപ 200 + വാറ്റ്. 


പണി തീർക്കേണ്ട കാലാവധി 3 മാസം. 


ദർഘാസ് തീയതി - 13 - 5 - 2009. 


ക്രമ ദർഘാസ് നമ്പരും പ്രവ്യത്തിയുടെ 
നമ്പർ പേരും അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


- ( 1) 


1 1/ എ . ഇ . ഇ ./ 2009 - 10 - - കെ . ഐ . പി. കാമ്പസിലെ 

ലാന്റ് അക്വിസിഷൻ ഓഫീസിന്റെ അറ്റകുറ്റ 
പണികൾ - രൂപ 54,441 


ദർഘാസ് പ്രമാണങ്ങളും വിശദ വിവരങ്ങളും താഴെ 
ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്റെആഫീസിൽ നിന്നും എല്ലാ 
(പ്രവൃത്തി ദിവ സ ങ്ങ ളിലും രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 5 മണിവരെയും ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെയും ദർഘാസ് 
പ്രമാണത്തിന്റെ വിലയും നിലവിലുള്ള നികുതിയും രൊക്കം 
പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


1,400 


Gaz. No. 18 /2009/DTP ( Irrigation ). 


182 


KERALA GAZETTE 


[PART III 


ദർഘാസ് പ്രമാണത്തിന്റെ വില തിരികെ ലഭിക്കുന്നതല്ല. 

ദർഘാസ് നമ്പർ - 1/ ഇഇ/ 2009 - 10. 
ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്കുമാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . 

- പ്രവൃത്തിയുടെ പേര്- 2009 വർഷ ത്തേക്ക് തോട്ടപ്പള്ളി 

സ്പിൽവേ ചാനലിൽ തോട്ടപള്ളി പൊഴി മു ഖത്ത് നിന്നും 
ആവശ്യമായ നിര ത ദ വ്യം അടക്കം ചെയ്യാത്ത ദർഘാ 

മണൽതിട്ട മുറിക്കുന്ന പ്രവർത്തി. 
സുകൾ നിരസിക്കുന്നതുമായിരിക്കും. ദർഘാസ് പ്രമാണങ്ങൾ 
ആവശ്യമുള്ള ലേബർ കോൺടാക്റ്റ് കോ - ഓപ്പറേറ്റീവ് ഉദ്ദേശ അടങ്കൽ തുക -രൂപ 7. 60 ലക്ഷം. 
സൊസൈറ്റികൾ 13 - 1 - 1997 - ലെ ജി . ഒ. ( എം . എസ്.) നമ്പർ 135/97 

നിരതദ്രവ്യം- രൂപ 19,000. 
കോ - ഓപ്. അനുസരിച്ച് ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറുടെ 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്റ്റ് ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 1,500 + വാറ്റ്. 
കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേരിൽ ബിനാമി പ്രവർത്തി തീർക്കേണ്ട കാലാവധി ഒരു മാസം. 
ഏർപ്പാ ടു കൾ അ നു വ ദി ക്കു ന്ന ത ല്ല . വർക്കു കൾ 
ലഭിക്കുന്ന സൊസൈറ്റികൾ എഗ്രിമെന്റ് വയ്ക്കു മ്പോൾ 

കരാറുകാരുടെ തരം " സി മുതൽ മുകളിലോട്ട്. 
സൊസൈറ്റിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പേരും 

ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
മേൽ വി ലാ സ വു മ ട ങ്ങിയ സർട്ടിഫിക്കറ്റ് നൽകേ ണ്ട തും ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് 
കനാലിൽ വർക്ക് നടക്കുമ്പോൾ എല്ലാ തൊഴിലാളികളും തീയതിക്ക് 7 ദിവസം മുമ്പ് എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും 
സൊസൈറ്റിയിൽ അംഗത്വം തെളിയിക്കുന്ന പേരും മേൽവിലാ ദ ർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതി യാ യ 
സവുമടങ്ങിയ തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കേണ്ടതുമാണ്. 14- 5 - 2009 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. നിശ്ചിത 
ദർഘാസുകൾ നേരിട്ടും രജിസ്റ്റേർഡ് പോസ്റ്റായും സമർപ്പി വില ( മടക്കി കൊടുക്കുന്നതല്ല) രൊക്കം പണമായോ മണി 
ക്കാവുന്നതാണ്. 

ഓർ ഡ റായോ രേഖാമൂലം അടച്ച് അപേക്ഷിച്ചാൽ 

ദർഘാസുകൾ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ കൈമാറ്റം 
കേരള പൊതു മ രാ മ ത്ത് / ജല വിഭവ വകു പ്പില 

ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഉറപ്പിക്കുന്നതിനുള്ള 
ദർഘാസുകളെ സംബന്ധിച്ച് നില വിലുള്ള കോഡ് റൂൾ 

കാലാവധി 4 മാസം ആകുന്നു . തൊഴിലാളി സഹകരണ 
പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

സംഘ ങ്ങൾ ഓരോ പ്രവൃത്തികൾക്കുമുള്ള യോഗ്യതയെ 
എസ്റ്റിമേറ്റ് തുക യിൽനിന്നും 50 % മുതൽ താഴെ 

സംബന്ധിച്ചും പ്രസ്തുത സഹകരണ സംഘങ്ങൾക്ക് നില 
രേഖപ്പെടു ത്തുന്ന ദർഘാസുകൾ നിര സിക്ക പ്പെടുന്നതും 

വിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും രജിസ്ട്രാറുടെ സർട്ടി 
50 % - നും 25 % - നും ഇടയിൽ കുറവായി രേഖപ്പെടുത്തുന്ന 

ഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ദർഘാസുകൾ സംബന്ധിച്ച് 
ദർഘാ സു കൾ അടങ്കൽ തുകയിൽ നിന്നും കുറച്ച് രേഖ 

പൊതുമരാമത്ത്, ഇറിഗേഷൻ എന്നീ വകുപ്പുകളിൽ നില 
പ്പെടുത്തുന്ന തുക “ പെർഫോർമൻസ് ഗ്യാരന്റി” യായി രൊക്കം 

വിലുള്ള ചട്ട ങ്ങളും വ്യവസ്ഥകളും ഈ ദർഘാ സിനും 
കെട്ടി വ യ് ക്കേ ണ്ട തും ത്യപ്തി ക ര മായി പണി പൂർത്തി 

ബാധകമാണ്. 
യാ ക്കി യ തി നു ശേഷം മാത്രം പ്രസ്തുത തുക തിരികെ 
നൽകുന്നതുമാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിനമായാൽ തൊട്ടടുത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ - ( ഒപ്പ്) 
പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സമയങ്ങളിൽ ദർഘാസുകൾ - കാര്യാലയം, ആലപ്പുഴ. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 
കല്ലട ജലസേചന പദ്ധതി 

- ( ഒപ്പ്) 
ഇടതുകര സബ് ഡിവിഷൻ 

അസിസ്റ്റന്റ് 
നമ്പർ - 19 , കൊട്ടിയം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

ദർഘാസ് പരസ്യം 
- (പൂർണ്ണ അധിക ചുമതല). 
നമ്പർ 17 / ഇഇ / 2008 - 09. 

2009 മാർച്ച് 28. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 3 / 2009 . 


2009 ഏപ്രിൽ 18 . 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ ജല സേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് 14 - 5- 2009 - ന് വൈകുന്നേരം 4 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ നിലവിലുള്ള 
ഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള അംഗീകൃത 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവരിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരു വിവരം രേഖപ്പെടുത്തിമുദ്രവച്ചിട്ടുള്ള 
ക വ റു ക ളിൽ മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം വൈകുന്നേരം 4.30 മണിക്ക് 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
അന്നേ ദിവസം അ വ ധി യാ യാൽ അടുത്ത ദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മറ്റു 
നിബന്ധനകൾക്ക് മാറ്റമില്ല . 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ഇറി ഗേ ഷൻ 
ഡിവിഷൻ എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ താഴെപറയുന്ന 
പ്രവൃത്തികൾക്ക് കേരള ജലസേചന പൊതുമരാമത്ത് വകുപ്പിൽ 
ര ജി സ് ട ഷ നുള്ള അർഹ രായ കരാ റു കാരിൽ നിന്നും 
- പണിയുടെ പേരെഴുതി മുദ്രവച്ച് പ്രത്യേകം കവറുകളിൽ 
മത്സരാടിസ്ഥാനത്തിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ടി ദർഘാസുകൾ താഴെ പറയുന്ന ദിവസം ഉച്ചകഴിഞ്ഞ്4. 30- ന് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാ ര 
പ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോഅന്നേ ദിവസം 
സന്നിഹിതരായിരിക്കുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറ ക്കു ന്ന താണ്. ചീഫ് എഞ്ചിനീയർ, പാജക്ട്- II , 
തിരു വ ന ന്ത പുരം 18 - 6 - 2004 - ലെ സർക്കു ലർ 
നമ്പർ 3759/ 04 / ഡി5 ( 3) / സി. ഐ .ആർ. അനുസരിച്ച് ഇനിമുതൽ 
ഇന്ത്യൻ തപാൽ വകുപ്പ് രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് 
മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ തുറക്കുന്ന ദിവസം 
ഏതെങ്കിലും കാര ണ വ ശാൽ അ വ ധി യാ യാൽ അടുത്ത 
പ്രവൃത്തിദിവസം അ വ സാന തീയതിയായി 


5th MAY 2009] 


IRRIGATION DEPARTMENT 


183 


കണക്കാക്കേണ്ടതാണ്. തപാലിൽ വരാവുന്ന കാലതാമസത്തിന് (പാഥ മിക ഉടമ്പടി അടക്കം ചെയ്തിട്ടി ല്ലാ ത്തതും 
കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. ദർഘാസ് ഫോറങ്ങളുടെ ആ വ ശ്യ മാ യ നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
വിൽപ്പനയും, ദർഘാസ് തപാലിൽ സ്വീകരിക്കുന്നതും തുറക്കു ദർഘാസുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യമായി എടുക്കുന്ന 
ന്നതുമായ തീയതികളും താഴെ കാണിച്ചിരിക്കുന്ന പ്രകാരമായിരിക്കും. നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ കിസാൻ വികാസ്പത 

എന്നിവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടു 
കമ ദർഘാസ് നമ്പരും 

നിരത് 

ത്തിയിരിക്കണം. ( ഇന്ദിരാ വികാസ് പ്രതങ്ങൾ നിരതദ്രവ്യമായി 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

സ്വീകരിക്കുന്നതല്ല.) തൊഴിലാളി സഹകരണ സംഘങ്ങൾ 
അടങ്കൽ തുകയും 

രൂപ് 

സമർപ്പിക്കുന്ന ദർഘാസിനോടൊപ്പം അവരുടെ കൈവശമുള്ള 
1 178 /2008- 09 - ഏനാമാവ് റെഗുലേറ്ററിനു 

എല്ലാ ജോലികളുടെയും വിശദവിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് 
സമീപമുള്ള മണലൂർതാഴം പടവിലെ സ്കൂയി 

സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റിൽ 
സിന്റെ അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 

ഉണ്ടായിരിക്കേ ണ്ട താ ണ്. കേരള നിർമ്മാണ തൊഴിലാളി 
രൂപ 5,50,000 

ക്ഷേമനിധി നിയമത്തിന്റെ ( 8 / 3 ) വകുപ്പ് ഈ ദർഘാസിനും 
13, 800 

ബാധകമായിരിക്കും. 
2 179/2008-09 - തൃക്കൂർ റെഗുലേറ്ററിന്റെ അടിയന്തിര 

അറ്റകുറ്റപ്പണികളും പെയിന്റിംഗും --രൂപ 2,25,000 5,700 
3 180 / 2008 - 09 -ഓടൻചിറ 

ഇറിഗേഷൻ ഡിവിഷൻ, 
റെഗുലേറ്ററിന്റെ 

- ( ഒപ്പ്) 
അടിയന്തിര അറ്റകുറ്റപ്പണികളും പെയിന്റിംഗും 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

എക്സിക്യൂട്ടീവ് 

കാര്യാലയം, തൃശ്ശൂർ. 
രൂപ 1,70, 000 

എഞ്ചിനീയർ. 
4 , 300 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ജനറൽ/ 04. 


2009 ഏപ്രിൽ 20. 


4 181/2008 -09 - തൃക്കൂർ റെഗുലേറ്ററിനു സമീപ 
മുള്ള മാഞ്ചിറ തോട്ടിലെ നിലവിലുള്ള 
കലുങ്കിന്റെ അടിയന്തിര അറ്റകുറ്റപ്പണികളും 
സംരക്ഷണ പ്രവൃത്തികളും - രൂപ് 3,15,000 7 , 900 

ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 
1,100 + മൂ . വ . നി. @ 12 .5 %, ക്രമനമ്പർ 2 - ന് രൂപ 500 + മൂ . വ . നി . @ 12 .5 %, 
കമ ന മ്പർ 3 - ന് രൂപ 400 + മൂ . വ . നി . @ 12 . 5 %, 
ക്രമനമ്പർ 4 - ന് രൂപ 700 + മൂ . വ . നി . @ 12 . 5 %. 

ദർഘാസ് പ്രമാണങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 18 -5 - 2009 ഉച്ചയ്ക്ക് ഒരു മണി. 

പൂ രി പ്പിച്ച ദർഘാസ് പ്രമാണ ങ്ങൾ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും -- 22 - 5- 2009 , 4 മണി. 

ദർഘാ സു കൾതുറക്കുന്ന തീയതിയും സമയവും 
22 -5 - 2009, 4.30 മണി. 

കരാറുകാരന്റെ ക്ലാസ് - " ഡി യും അതിനുമുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - കമ ന മ്പർ 
1 - ന് 3 മാസം, ക്രമ നമ്പർ 2 - നും 4 - നും 2 മാസം, 
ക്രമനമ്പർ 3 - ന് 1 മാസം. 

( പൊതുമരാമത്ത് വകുപ്പിലെ ‘ എ ’ " ബി എന്നീ ക്ലാസ് 
രജിസ്ട്രേഷനുള്ള അർഹരായ കരാറുകാർക്കു മാത്രമേ ദർഘാസ് 
ലഭ്യമാകുകയുള്ളു.) 

- ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാ വു ന്ന താ ണ് . ദർഘാസ് 
പ്രമാണങ്ങൾ നിശ്ചിതവില രൊക്കം പണമായോ മണിയോർഡ 
റായോ അടച്ച് അപേക്ഷിക്കുന്ന നിശ്ചിതവിഭാഗം കരാറുകാർക്ക് 
താഴെ ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
നിന്നും അവസാന വിൽപ്പന ദിവസം ഉച്ചയ്ക്ക്1 മണിവരെ 
ലഭിക്കു ന്ന താണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ 
പാടുള്ളതല്ല. കേരള ജലസേചന / പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകളോടൊപ്പം 50 രൂപ 
വില യുള്ള മുദ കട ലാസ്സിൽ തയ്യാ റാ ക്കിയ നിശ്ചിത 
മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ട 
താണ്. പ്രാഥമിക ഉടമ്പടിയുടെ മാതൃക ഓഫീസ് നോട്ടീസ് 
ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടു ണ്ട്. പൂർണ്ണമായും പൂരിപ്പിച്ച് 


കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ, ചെറു കിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
മത്സ ര സ്വഭാ വമുള്ള ദർഘാ സു കൾ തപാ ലിൽ സ്പീഡ് 
പോസ്റ്റായി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന 
കാല താമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല . 
ദർഘാസുകൾ 13 - 5- 2009 - ന് 3. 30 മണിവരെ സ്വീകരിക്കുകയും 
അന്നേ ദിവസം 4 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോഅപ്പോൾ 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു 
മാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയാ 
യിരുന്നാൽ അതിനടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ 
പരി ഗ ണിക്കു ന്ന താ ണ്. ദർഘാസിന്റെ കാലാ വധി അത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം വരെ ആയിരിക്കും. 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
- ( 1) 


രൂപ് 


(2 ) 


( 3 ) 


1 33/ ഇ . ഇ . എം . ഐ ./ 2008 - 09 - കുഴൂർ 
പഞ്ചായത്തിലെ വഞ്ചിപുരത്താഴം എൽ. ഐ . 
സ്കീമിന്റെരണ്ടാംഘട്ടം പമ്പ് ഹൗസിന്റെ 
വൈദ്യുതീകരണം - രൂപ 1,30 ,000 


3 ,250 


13 ,750 


2 34 / ഇ . ഇ . എം . ഐ ./ 2008 - 09 - കാട്ടൂർ തെക്കും 

പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
2008 - 09 വർഷത്തേക്കുള്ള വാർഷിക 

അറ്റകുറ്റപ്പണികൾ -രൂപ 5, 50 ,000 
3 35 / ഇ . ഇ . എം . ഐ ./ 2008 - 09 - എം . പി.എൽ. 

എ . ഡി. വെങ്ങിണിശ്ശേരി ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി രണ്ടാം ഘട്ടത്തിന്റെ പൈപ്പ് ലൈൻ 
നീട്ടലും ടാങ്ക് നിർമ്മാണവും - രൂപ 4,00,000 


10 ,000 


184 


KERALA GAZETTE 


[PART III 


4 36 / ഇ . ഇ . എം . ഐ ./ 2008 - 09 - പാലിശ്ശേരി 

നമ്പർ- 1 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
പമ്പ് ഹൗസ് പുനരുദ്ധാരണ ജോലികൾ 
( സിവിൽ വർക്ക്സ് ) - രൂപ 6,95,000 


17 , 400 


5 16 / ഇ . ഇ . എം . ഐ ./ 2008 - 09- - കിള്ള ന്നൂർ 

പഞ്ചായത്തിലെ പൂമല ഡാമിന്റെയും 
കനാലിന്റെയും അതിർത്തിപുനർ നിർണ്ണയ 
ജോലികൾ - രൂപ 4,80, 000 


12, 000 


- ദർഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 400 + 12 .5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,100 + 12.5 % 
വാറ്റ്, കമ ന മ്പർ 3 - ന് രൂപ 800 + 12 . 5 % വാറ്റ്, 
ക്രമനമ്പർ 4 - ന് രൂപ 1,400 + 12 .5 % വാറ്റ്. ക്രമനമ്പർ 5 - ന് 
രൂപ 1,000 + 12.5 % വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
സമയവും - 6 -5- 2009 മുതൽ 8-5 -2009 ഉച്ചയ്ക്ക് 1 മണി വരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 13 -5 - 2009, 3.30 മണിവരെ. 


പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 50 രൂപയുടെ 
( അമ്പത് രൂപ) മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ടു 
അടക്കം ചെയ്യേണ്ട താ ണ്. നിര തദ്രവ്യം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്ക വിധത്തിൽ 
അധികാരപ്പെടുത്തിയതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിര തദവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
- 1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ (2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്തു 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
- ചെലവിന്റെ 1 % നിർമ്മാണം തൊഴിലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

കേരള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാ 
സിനും ബാധകമായിരിക്കും. 

- ജി. ഒ.( എം .എസ്) നമ്പർ 135/97/ കോ -ഓപ്പറേറ്റീവ് തീയതി 
13 - 11 - 1997 -ലുള്ള നിബന്ധനകൾക്കു വിധേയമായി മാത്രമേ 
ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 


പ്രവൃ ത്തി യു മായി ബന്ധ പ്പെട്ട ഡിവിഷൻ - മൈനർ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 


- കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത് - കമനമ്പർ 1- ന് സി 
ക്ലാസ്സ് ഇലക്ട്രിക്കൽ, ക്രമനമ്പർ 4 - ന് സി ക്ലാസ്സും അതിനു 
മുകളിലും, മറ്റുള്ളവയ്ക്ക് ഡി ക്ലാസ്സും അതിനു മുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി -- കമനമ്പർ 1- ന് 
1 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

- ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാ ല യ ത്തിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ 


മേൽപ്പ റ ഞ്ഞ ഗവ. ഓർഡർ പ്രകാരം ആ വ ശ്യ മാ യ 
രേഖകൾ, കഴിഞ്ഞ 3 വർഷം പണി പൂർത്തീകരിച്ചതിന്റെ 
രേഖകൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും തന്നെ കൊണ്ടു 
വ രേ ണ്ട താ ണ് . യാതൊരു കാര ണ വ ശാലും അഡ്വാൻസ് 
പേമെന്റ് നൽകുന്നതല്ല. എം . പി .എൽ. എ . ഡി. പണിക്ക് ടെണ്ടർ 
എക്സസ്അനുവദിക്കുന്നതല്ല. 


ചെറുകിട ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
- കാര്യാലയം, തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, 


